© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 10 ചൊവ്വ 
Vol. X Thiruvananthapuram, 
Tuesday 


2021 ഫെ്രുവരി 23 
23rd February 2021 


1196 കുംഭം 11 
11th Kumbham 1196 


1942 ഫാൽഗുനം 4 
4th Phalguna 1942 


നമ്പര്‍ 





No. 











PART 11 
Labour Department 


NOTICE 


No. P. 1028/2020. 28th January 2021. 


Whereas Divisional Manager, United India Insurance 
Co. Ltd., Divisional Office, Kollam has deposited with this 
Court a sum of * 12,86,533 (Rupees Twelve Lakhs Eighty 
Six Thousand Five Hundred and Thirty Three only) as a 
compensation to be distributed to the dependents of the 
deceased Sri Ranif, who met with a fatal accident while 
employed as a driver of an Ambassador Car bearing 
Registration No. KL. 16 D 9653 and whereas it is reported 
that (1) Smt. K. S. Rahumath, M/o Ranif, Pulikkal Thundil 
Veedu, Parakkulam Cherry, Thazhuthala, Umayanalloor P. O., 
Kollam, (2) Sri Raneesh B/o Ranif, Pulikkal Thundil Veedu, 
Parakkulam Cherry, Thazhuthala, Umayanalloor P. O., Kollam 
are his only dependents as defined under Section 2 (1) (d) 
of the Employees’ Compensation Act. Any others who 
claim to be the dependents of the deceased should within 
15 days of the publication of this notice in the Kerala 
Government Gazette prefer their claim in writing before me 
and prove the same. If no such claims are received within 
the prescribed time the entire amount of compensation will 
be disbursed to the persons mentioned above. Claims 
preferred thereafter will not be considered. 


Gaz. No. 8/2021/DTP (Labour). 


255 


KL. 16/D 9563 നമ്പര്‍ അംബാസഡര്‍ കാര്‍ ഡ്രൈവര്‍ 
ആയി ജോലിനോക്കി വരവെ അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ. റനിഫിന്റെ ആശ്രിതര്‍ക്ക്‌ എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ 
നല്‍കുന്നതിനായി F 12,86,533 (പ്രന്തണ്ടു ലക്ഷത്തി 
എണ്‍പത്താറായിരത്തി അഞ്ഞൂറ്റിമുപ്പത്തിമൂന്ന്‌ 
രൂപമാത്രം) ഈ ആഫീസില്‍ കെട്ടിവച്ചിരിക്കുന്നു. അന്വേഷണം 
നടത്തിയതില്‍, എംച്ഛോയീസ്‌ കോമ്പന്‍സേഷന്‍ ആക്ട്‌ 
സെക്ഷന്‍ 2 (1) (ഡി) പ്രകാരം, ടിയാന്റെ ആശ്രിതരായി 
(1) ശ്രീമതി കെ. എസ്‌. റഹുമത്ത്‌, പുളിക്കല്‍ തുണ്ടില്‍ വീട്‌, 
പറക്കുളം ചേരി, തഴുത്തല, ഉമയനല്ലൂര്‍ പി. ഒ., കൊല്ലം 
(മാതാവ്‌), (2) ശ്രീ. റനീഷ്‌, പുളിക്കല്‍ തുണ്ടില്‍ വീട്‌, 
പറക്കുളം ചേരി, തഴുത്തല, ഉമയനല്ലൂര്‍ പി. ഒ., കൊല്ലം 
(സഹോദരന്‍) എന്നിവര്‍ മാര്രമേ ഉള്ളൂവെന്ന്‌ റിപ്പോര്‍ട്ട്‌ 
ലഭിച്ചിരിക്കുന്നു. ടിയാന്റെ ആശ്രിതര്‍ എന്ന്‌ മേല്‍ വിവരിച്ച 
നിര്‍വൃചനത്തില്‍ ഉള്‍പ്പെടുന്നവരായി വേറെ ആരെങ്കിലും 
ഉണ്ടെങ്കില്‍ ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
.പസിദ്ധപ്പെടു ത്തുന്ന തീയതി മുതല്‍ 15 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും 
അവധി കഴിഞ്ഞുള്ള ഹര്‍ജികള്‍ പരിഗണിക്കപ്പെടുന്ന 
തല്ലാത്തതുമാകുന്നു. 


Office of the Employees 
Compensation Commissioner, 
First Floor, Water Authority 
Building, Near Civil Station, 
Kollam-13. 


(Sd.) 
Employees Compensation 
Commissioner. 


10th Marcu 2020] LABOUR DEPARTMENT 18 





നോട്ടീസ്‌ (2) 
(1) നമ്പര്‍ ബി 1929/2020. 2021 ജനുവരി 29. 
ECC 17/2018. 

നമ്പര്‍ ബി 1997/2020. 2021 ജനുവരി 20. 
“ECC 03/2018. ശ്രീ. വിനു വില്‍സണ്‍, S/o വില്‍സണ്‍, പേച്ചേരി ഹൌസ്‌, 
കോക്കിരിപ്പള്ളം, ആറാട്ടുപുഴ, തൃശ്ശൂര്‍ എന്നയാള്‍ ജോലിക്കിടയില്‍ 
രീ. ജോയ്‌, കുന്നത്ത്‌ ഏനോക്കാരന്‍ ഹൌസ്‌, ഉണ്ടായ അപകടത്തില്‍ മരണപ്പെട്ടതിന്‌ നഷ്ടപരിഹാരം 
മുളയം റോഡ്‌, മണ്ണൂത്തി പി. ഒ., തൃശ്ശൂര്‍ എന്നയാള്‍ ലഭിക്കുന്നതിനുവേണ്ടി ടിയാന്റെ രക്ഷിതാക്കളായ ശ്രീ. വില്‍സണ്‍, 
ജോലിക്കിടയില്‍ ഉണ്ടായ അപകടത്തില്‍ മരണപ്പെട്ടതിന്‌ ശ്രീമതി മല്ലിക വില്‍സണ്‍, ഭാര്യ (ശ്രീമതി റിയ, മകന്‍ 
നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുവേണ്ടി ടിയാന്റെ ആരുഷ്‌ വിനു, മകള്‍ ആരാധ്യ എന്നിവര്‍ ഈ ട്രൈബ്യൂണല്‍ 
ഭാര്യ ശ്രീമതി ലിസ്സി, മക്കളായ ജെന്‍സി, അജീഷ്‌, ആല്‍വിന്‍ മുന്‍പാകെ ECC 17/2018-90 നമ്പരായി അപേക്ഷ ബോധിപ്പി 


ച്ചിട്ടുള്ളതാണ്‌. തൊഴി ലാളികള്‍ക്കുള്ള നഷ്ടപരിഹാരം 
നിയമത്തിലെ 2 (1) (ഡി) വകുപ്പ്‌ അനുസരിച്ചുള്ള നിര്‍വചന പ്രകാരം 
ശ്രീ. വിനു വില്‍സണിന്റെ ആശ്രിതരായി (1) ശ്രീ. വില്‍സണ്‍ 
(പിതാവ്‌), (2) ശ്രീമതി മല്ലിക വില്‍സണ്‍ (മാതാവ്‌), 
(3) ശ്രീമതി റിയ (ഭാര്യ), (4) ആരുഷ്‌ വിനു (മകന്‍), 
(൭) ആരാധ്യ (മകള്‍) എന്നിവര്‍ മാര്രമാണ്‌ ഉണ്ടായിരുന്നതെന്ന്‌ 


എന്നിവര്‍ ഈ ട്രൈബ്യൂണല്‍ മുന്‍പാകെ ECC 03/2018-90 
നമ്പരായി അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്്‌. 
തൊഴിലാളികള്‍ക്കുള്ള നഷ്ടപരിഹാരം നിയമത്തിലെ 
2 (1) (ഡി) വകുപ്പ്‌ അനുസരിച്ചുള്ള നിര്‍വചന പ്രകാരം 
ശ്രീ. ജോയിയുടെ ആശ്രിതരായി (1) ശ്രീമതി തങ്കമ്മ (മാതാവി), 


(2) ശ്രീമതി ലിസ്സി (ഭാര്യ, (3) ര്രീമതി ജെന്‍സി (മകള്‍, തൃശ്ശൂര്‍ 3-00 സര്‍ക്കിള്‍ അസിസ്റ്റന്റ്‌ ലേബര്‍ ഓഫീസര്‍ 
(4) അജീഷ്‌ (മകന്‍), (5) ആല്‍വിന്‍ (മകന്‍) എന്നിവര്‍ റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുള്ളതാണ്‌. പരേതനായ തൊഴിലാളിയുടെ 
AOAIN ഉണ്ടായി രുന്നതെന്ന്‌ തൃശ്ശൂര്‍ 3-00 സര്‍ക്കിള്‍ ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കില്‍ 
അസിസ്റ്റന്റ്‌ ലേബര്‍ ഓഫീസര്‍ റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുള്ളതാണ്‌. അവര്‍ക്കുള്ള അവകാശം ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ 
പരേതനായ തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന്‌ ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ 
അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെ ങ്കില്‍ അവര്‍ക്കുള്ള കോടതി മുമ്പാകെ എഴുതി സമര്‍പ്പിക്കേണ്ടതും ആയത്‌ 


തെളിയിക്കേണ്ടതുമാണ്‌. നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കില്‍ മേല്‍പ്പറഞ്ഞവര്‍ മാത്രമാണ്‌ 
ശ്രീ. വിനു വില്‍സണിന്റെ ആശ്രിതര്‍ എന്നുള്ള നിഗമനത്തില്‍ 


അവകാശം ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ 
എഴുതി സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. 


എത്തുന്നതായിരിക്കും. 
നിര്‍ദ്ദിഷ്‌ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കില്‍ മേല്‍പ്പറഞ്ഞവര്‍ മാത്രമാണ്‌ ശ്രീ. ജോയിയുടെ ഇന്‍ഡസ്ട്രിയല്‍ ട്രൈബ്യൂണലിന്റെ (പ്പി) 
ആശ്രിതര്‍ എന്നുള്ള നിഗമനത്തില്‍ എത്തുന്നതായിരിക്കും. കാര്യാലയം, തൃശ്ശൂര്‍, എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ 
ഫോണ്‍-0487 2360699. അയ്യന്തോള്‍-680 003. കമ്മീഷണര്‍. 
നോട്ടീസ്‌ 
നമ്പര്‍ ഇ1-229/2020. 2021 ജനുവരി 12. 


നെല്ലിയാമ്പതി റ്റീ ആന്റ്‌ പ്രൊഡ്യൂസ്‌ കമ്പനി ലിമിറ്റഡ്‌, മണലാരു എസ്റ്റേറ്റ്‌, പാടഗിരി, നെല്ലിയാമ്പതി, പാലക്കാട്‌ എന്ന 
തൊഴിലുടമയുടെ കീഴില്‍ ജോലി ചെയ്തുവരവെ 16-5-2012-A) അപകടം സംഭവിച്ച്‌ മരണമടഞ്ഞ (ശീ. വില്യംസ്‌ 
എന്ന തൊഴിലാളിയുടെ ആശ്രിതര്‍ക്ക്‌ നഷ്ടപരിഹാരം നല്‍കുന്നതിനായി യുണൈറ്റഡ്‌ ഇന്ത്യാ ഇന്‍ഷ്വറന്‍സ്‌ കമ്പനി ലിമിറ്റഡ്‌ 
ട്‌ 8,44,005 (എട്ട്‌ ലക്ഷത്തി നാല്‍പ്പത്തിനാലായിരത്തി അഞ്ച്‌ രൂപ മാര്തം) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട്‌. 
തൊഴിലാളികള്‍ക്കുള്ള നഷ്ടപരിഹാര ആക്ട്‌ 1923-2 (1) (ഡി) വകുപ്പ്‌ അനുസരിച്ച്‌ നിര്‍വചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ 
ആശ്രിതരായി ചുവടെ ചേര്‍ത്തിരിക്കുന്നവര്‍ മാര്രമേ ഉള്ളൂവെന്ന്‌ അസിസ്റ്റന്റ്‌ ലേബര്‍ ഓഫീസര്‍, നെന്മാറ അന്വേഷണം നടത്തി 
റിപ്പോര്‍ട്ട ചെയ്തിരിക്കുന്നു. 








മരണമടഞ്ഞ ജനന 
aah തൊഴിലാളിയുമായുള്ള തീയതി മേല്‍വിലാസം 
ബന്ധം 
ശ്രീമതി ദൈവാനി ഭാരൃ ംം പോത്തുംപാറ ഡിവിഷന്‍, 


മണലാരു എസ്റ്റേറ്റ്‌ 


O66? 


പാടഗിരി പി. @., 
നെല്ലിയാമ്പതി. 





ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കില്‍ അവര്‍ക്കുള്ള അവകാശം ഈ നോട്ടീസ്‌ 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ രേഖാമൂലം എഴുതി സമര്‍പ്പിക്കേണ്ടതും ആയത്‌ 
തെളിയിക്കേണ്ടതുമാണ്‌. നിശ്ചിത സമയപരിധിക്കകം യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കില്‍ കെട്ടിവച്ച 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേല്‍പ്പറഞ്ഞ വൃക്തിക്ക്‌ വിതരണം ചെയ്യുന്നതാണ്‌. ആയതിനുശേഷം ലഭിക്കുന്ന അവകാശ 
വാദങ്ങള്‍ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. ഫോണ്‍-0491 2556087. 


(Ba) 
വ്യാവസായിക ട്രൈബ്യൂണലിന്റെ കമ്മീഷണര്‍, 
കാര്യാലയം, പാലക്കാട്‌. എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍. 





206 


